© 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


കേരള സർക്കാർ 


सत्यमेव जयते 


Government of Kerala 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


2021 


GOVERNMENT 


ക 


സം 


OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


2021 മേയ് 11 
11th May 2021 


നമ്പർ 


വാല്യം 10 


- 


1196 മേടം 28 
28th Medam 1196 


19 


Vol . X 


Thiruvananthapuram , 


No. 


Tuesday 


1943 ശാഖം 21 
21st Vaisakha 1943 


PART III 


Commissionerate of Land Revenue 


11th MAY 2021 ] 


COMMISSIONERATE OF LAND REVENUE 


3648 


KOLLAM DISTRICT 


ലേല പരസ്യം 


No. DCKLM / 34242020 - L3 , 


2021 ഏപ്രിൽ 19 . 


പുനലൂർ താലൂക്കിൽ ഇടമൺ വില്ലേജിൽ സർവ്വേ നമ്പർ 70 / 1 ബി 1 - ൽപ്പെട്ട സർക്കാർ പുറമ്പോക്ക് സ്ഥലത്ത് നിൽക്കുന്ന ഒരു 
മരുത് മരം , ചുവട്ടിൽ നിന്നും രണ്ടായി പിരിഞ്ഞു നിൽക്കുന്ന ഒരു ഗുൽമോഹർ മരം എന്നിവ 27-5-2021 -ാം തീയതി 11 മണിക്ക് 
ഇടമൺ വില്ലേജാഫീസ് പരിസരത്തുവച്ച് പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതാണ് . ടി മരങ്ങൾക്ക് വനം വകുപ്പ് ? 42,787.39 
വില നിശ്ചയിച്ച് ( മരുത്- X 40,780.58 , ഗുൽമോഹർ -1 703.96 , ഗുൽമോഹർ - ൽ 1,302.85 ) നൽകിയിട്ടുള്ളതാണ് . ലേലത്തിൽ പങ്കെടുക്കാൻ 
ആഗ്രഹിക്കുന്നവർ നിശ്ചിത സമയത്തും സ്ഥലത്തും ഹാജരായി മതിയായ നിരതദ്രവ്യം കെട്ടിവച്ച് ലേലത്തിൽ പങ്കെടുക്കേണ്ടതും 
ഏറ്റവും കൂടുതൽ തുകയ്ക്ക് ലേലം വിളിക്കുന്ന ആളുടെ പേരിൽ ലേലം താൽക്കാലികമായി ഉറപ്പിക്കുകയും നിരതദ്രവ്യം കഴിച്ചുള്ള 
തുകയും നിയമാനുസൃത മറ്റ് നികുതികളും അപ്പോൾതന്നെ ഒടുക്കേണ്ടതും ലേലം സ്ഥിരീകരിച്ചുകൊണ്ട് ഉത്തരവ് ലഭിക്കുന്ന 
മുറയ്ക്ക് ലേലം കൊണ്ടയാൾ സ്വന്തം ചെലവിൽ ലേല സാധനങ്ങൾ നീക്കം ചെയ്യേണ്ടതുമാണ് . 


ലലം 


ഏതെങ്കിലും കാരണവശാൽ മേൽ നിശ്ചയിച്ച തീയതിയിൽ ലേലം വിജയകരമായി നടത്തുവാൻ സാധിച്ചില്ലെങ്കിൽ 
അനു യോജ്യ മായ മറ്റൊരു ദിവസം നിശ്ചയിക്കു ന്ന തും ടി തീയ തി യിൽ പുനർലേലം നട ത്തു ന്ന തു മാ ണ് . 
അംഗീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനും കൊല്ലം ജില്ലാ കളക്ടർക്കാണ് പൂർണ്ണ അധികാരം . സാധാരണ സർക്കാർ ലേലങ്ങളെ 
സംബന്ധിച്ചുള്ള എല്ലാ നിബന്ധനകളും ഈ ലേലത്തിനും ബാധകമായിരിക്കും . 


കമ 


ഇനം 


നിരക്ക് 


നിരക്ക് 


ചുറ്റുവണ്ണം 
( സെ.മീ. ) 


തടിയുടെ 
അളവ് 


വില 
₹ 


തുക 
₹ 


വിറകിന്റെ 

അളവ് 
( മെ . ടൺ 


ആകെ 
₹ 


നമ്പർ 


( ക്യു.മീ. ) 


( മെ . ടൺ ) 


ഗുൽമോഹർ 


115 


0.552 


1650 


910.80 


0.443 / 2 


1770 


392.05 


1,302.85 


2 


90 


0.218 


1650 


359.70 


0.389 / 2 


1770 


344.26 


703.96 


>> 


3 


മരുത് 


242 


2.875 


13093 


37,642 


3.546 / 2 


1770 


3138.21 


40,780.58 


ആകെ 


42,787.39 


കളക്ടറേറ്റ് , 
കൊല്ലം . 


( ഒപ്പ് ) 
ജില്ലാ കളക്ടർ . 


Kollam Taluk 


പരസ്യം 


പരേതന്റെ അവകാശികൾ മേൽക്കാണിച്ച കക്ഷികളാണെന്ന് 
കാണിച്ച് ഒരു അ വ കാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളിൽ ഈ ആഫീസിൽ 
നേരിട്ട് ഹാജരാകേണ്ട താണ് . കാലാവധിക്കു ശേഷമോ 


( 1 ) 


നമ്പർ ബി3-2130 2021 . 


2021 ഫെബ്രുവരി 6 . 


തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങൾ 


പരിഗണനാർഹ 


മല്ലാത്തതാണ് . 


( 2 ) 


കൊല്ലം താലൂക്കിൽ പെരിനാട് വില്ലേജിൽ വെള്ളിമൺ 
പി . ഒ . , ചെറുമൂട് സൂര്യ വിഹാർ വീട്ടിൽ സുശീലൻ , സി . 
20-10-2020 - ൽ മര രണപ്പെട്ടുപോയതായും വിവിധ ആവശ്യങ്ങൾക്ക് 
ഹാജരാക്കുന്നതിന് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് 
കാണിച്ച് പരേ തന്റെ ഭാര്യ ടി വീട്ടിൽ അശ്വതി , കെ . 
ബോധിപ്പിച്ചു വന്ന അപേക്ഷ യിൻ മേൽ പരി നാട് 
വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തിയതിൽ 
താഴെ പറയുന്നവർ അനന്തരാവകാശികളാണെന്ന് അറിയുന്നു . 


നമ്പർ ബി3-2154,2021 . 


2021 ഫെബ്രുവരി 6 . 


കൊല്ലം താലൂ ക്കിൽ 

വട ക്കേ വിള വില്ലേജിൽ 
പു ത ല ത്താഴം ടാഗോർ നഗർ 99 , ദേവി ഭവൻ വീട്ടിൽ 


ബി . ശിവപ്രസാദൻപിള്ള 8-1-2016 - ൽ മരണപ്പെട്ടുപോയതായും 


കമ 


പേര് 


പരേതനുമായുള്ള വയസ് 


നമ്പർ 


ബന്ധം 


1 


അശ്വതി 


ഭാര്യ 


60 


വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിന് ഒരു അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് പരേതന്റെ ഭാര്യ ടി 
വീട്ടിൽ ഉഷാ കു മാ രി , എ ൻ . കെ . ബോധിപ്പിച്ചു വന്ന 
അപേക്ഷയിൻമേൽ വടക്കേവിള വില്ലേജാഫീസർ മുഖാന്തിരം 


2 


2 


സൂര്യ സുശീലൻ 


മകൾ 


37 


3 


സൗമ്യ സുശീലൻ 


35 


>> 


അവകാശ വിചാരണ നടത്തിയതിൽ താഴെ പറയുന്നവർ 


( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 


അനന്തരാവകാശികളാണെന്ന് അറിയുന്നു . 


70 


